Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


മു 


മ 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


' 


2021 ആഗസ്റ്റ് 3 
3rd August 2021 
1196 കർക്കടകം 18 
18th Karkadakam 1196 
1943 ശാവണം 12 
12th Sravana 1943 


31 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Commissionerate of Land Revenue 


3rd AUG . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


5861 


Kunnathoor Taluk 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


പരസ്യം 


നമ്പർ 


ബസ്ഥം 


1 


കമറുബാൻ ബീവി 


ഭാര്യ 


59 


നമ്പർ എ3-458112021 . 


2021 ജൂൺ 24 . 


2 


ഷാനവാസ് , ജെ . 


മകൻ 


40 


3 


സക്കീർ ഹുസ്സയിൻ 


37 


1 


3 


വര 


ഇന 


കുന്ന ആർ താലൂക്കിൽ പോരു വഴി വില്ലേജിൽ 
കമ്പലടി മുറിയിൽ , ശീനിലയം വീട്ടിൽ ഗംഗാധരൻ നായർ 
20-12-2004 - നും ഭാര്യ ലക്ഷ്മിക്കുട്ടിയമ്മ 3-4-2021 - നും മരണ 
മടഞ്ഞതിനാൽ പരേതരുടെ പേരിലുള്ള വിവിധ ആവശ്യ 
ങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റിനു 
വേണ്ടി 

പരേതരുടെ മകൻ ശ്രീജിത്ത് അപേക്ഷ ബോധിപ്പി 
ച്ചിട്ടു ള്ള താ ണ് . 

ഈ 

അപേക്ഷ യിൻ മേൽ പോരു വഴി 
വില്ലേ ജാ ഫീ സർ മുഖാന്തിരം നട ത്തി യ 
ത്തിലും അവകാശ വിചാരണയിലും അയൽ സാക്ഷി മൊഴി 
യിലും മരണസർട്ടിഫിക്കറ്റ് പ്രകാരവും ഗംഗാധരൻ നായർ 
20 -12 -2004 - നും 

ഭാര്യ ലക്ഷ്മിക്കുട്ടിയമ്മ 3- 4 -2021 - നും 
മരണമടഞ്ഞതായും പരേതരുടെ അവകാശികളായി ചുവടെ 
ചേർക്കുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
കമ പേര് 

പരേതരുമായുള്ള 

വയസ് 
നമ്പർ 


അന്വ ഷ ണ 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
കമ ന മ്പർ മു തൽ 

കക്ഷികൾ പരേ തന്റെ 
അനന്തരാവകാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്ന 
തിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം പത്ത നാ പുരം തഹശീൽദാർ മുമ്പാകെ 
രേഖകൾ സഹിതം നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗം ലഭിക്കുന്ന തു മായ 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


ബം 


നമ്പർ എൻ2-4070 2021 . 


2021 ജൂലൈ 13 . 


1 


ശീജി 


മകൻ 


45 


2 


ശ്രീജിത്ത് 


മകൻ 


43 


2-0 


( പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 

മരണമടഞ്ഞ ഗംഗാധരൻ നായർ - ലക്ഷ്മിക്കുട്ടിയമ്മ 
ദമ്പതികളുടെ നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞി 
രിക്കുന്ന 1-0 കക്ഷികൾ മാത മാ ണെന്ന് വിവരിച്ച് 
അവകാശ സർട്ടി ഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപ മുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 
ദിവസത്തിനകം കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . നിർദ്ദിഷ്ട 
സമയപരിധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പത്ത നാ പുരം താലൂക്കിൽ വിള ക്കുടി വില്ലേജിൽ 
കു ന്നി ക്കോട് എന്ന സ്ഥലത്ത് 

അ രു ണാ ലയം വീട്ടിൽ 
എം . കൃഷ്ണസ്വാമി ചെട്ടിയാർ 18-2-2021 -ാം തീയതി മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ് . പരേതന്റെ പേരിലുള്ള വിവിധ ബാങ്കുകളിലെ 
അക്കൗണ്ട് തീർപ്പാക്കുന്നതിനും സർവ്വീസ് ആനുകൂല്യങ്ങൾക്കും 
മറ്റ് ആ വ ശ്യ ങ്ങൾക്കും വേണ്ടി അവകാശ സർട്ടിഫിക്കറ്റ് 
അനു വ ദി ക്ക ണ മെന്ന് കാണിച്ച് പരേ തന്റെ 

മകൻ 
അരൂൺ , കെ . സമർപ്പിച്ച അപേക്ഷ യിന്മേൽ ബന്ധ പ്പെട്ട 
വില്ലേജോഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറ യു ന്ന വർ പരേ ത ന അ വ ശി ക ളാ ണെന്ന് 
അറിയുന്നു . 


താലൂക്കാഫീസ് , 
കുന്നത്തൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


പൊന്നമ്മ , എസ് . 


ഭാര്യ 


75 


2 


മകൻ 


അരുൺ , കെ . 


44 


Pathanapuram Taluk 


പരസ്യം 


( 1 ) 
നമ്പർ എൻ2-4110 / 2021 . 

2021 ജൂലൈ 13 . 
പത്തനാപുരം താലൂക്കിൽ വിളക്കുടി വില്ലേജിൽ ഇളമ്പൽ 
എന്ന സ്ഥലത്ത് കലങ്ങും മുഖത്ത് വീട്ടിൽ ജമാലുദീൻ 
അബ്ദുൾ റഹ്മാൻ 19-5-2021 -ാം തീയതി മരണപ്പെട്ടുപോയിട്ടുള്ള 
താണ് . ഫെഡറൽ ബാങ്കിന്റെ ഇളമ്പൽ ശാഖയിൽ ഹാജരാക്കുന്ന 
തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് 
അ നു വ ദി ക്ക ണ മെന്ന് കാണിച്ച് പരേ തന്റെ ഭാര്യ 
ക മ റു ബാൻ ബീവി സമർപ്പിച്ച് അപേക്ഷ യിന്മൽ 
ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ മു ഖാ ന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ പരേതന്റെ അനന്തരാവകാശി 
കളാണെന്ന് അറിയുന്നു . 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ക്രമനമ്പർ 1- 2- കക്ഷികൾ പരേതന്റെ അനന്തരാവകാശികളാ 
ണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മു ള്ള പക്ഷം 

ആ യ ത് 

ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പസി ദ്ധ പ്പെ ടുത്തി 
ദിവസ ത്തിനകം പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ 
രേഖകൾ സഹിതം നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗം ലഭിക്കുന്ന തു മായ 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


30 


' 6 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ , 


പത്തനാപുരം . 


85 


Salim A 


Digitally signed by Salim A 
Date : 2021.09.20 18:07:55 +05 : 30 ' 


